Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


SRNMENT 


ന 


s 


OF KERAL 


ട്ട് 


a 


ജ്യ 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


19th January 2010 
2010 ജനുവരി 19 
29th Pousha 1931 
1931 പൌഷം 29 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 9 - 2 - 2010, 2.30 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും --9 - 2 - 2010, 
3 മണി. 


നമ്പർ ബി - 01/ 2010. 


2010 ജനുവരി 4. 


- നിബന്ധനകൾ 


അഞ്ചൽ, കോട്ടുക്കൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷി 
ഫാമിലെ 48.5 ഹെക്ടർ കശുമാവ് പ്ലാന്റേഷനിൽനിന്ന് 2010 
സീസണിലെ കശുവണ്ടി വിളവ് എടുക്കുന്നതിനുള്ള അവകാശം 
9 - 2 - 2010 , 3 മണിക്ക് ( അന്ന് അവധിയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തിദിവസം) ഫാമിൽ വച്ച് പരസ്യമായി ലേലം ചെയ്തതോ 
ദർഘാസ് പ്രകാരമോ വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 


നിരതദ്രവ്യം - രൂപ 25,000. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 


1. ലേല ടെണ്ടറിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ടെണ്ടർ 

ഫോറത്തിനോടൊപ്പം നിശ്ചിത തുക നിരതദ്രവ്യവും 50 രൂപ 
മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും നൽകേണ്ടതാണ്. 
ദർ ഘാസുകൾ സൂപണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
കോട്ടുക്ക ൽ പി . ഒ ., അഞ്ചൽ എന്ന വിലാസത്തിൽ 
സീൽ ചെയ്ത കവറിൽ നൽകേണ്ടതാണ്. കവറിനുപുറത്ത് 
കശുവണ്ടി വിളവെടുപ്പ് ലേലം/ ടെണ്ടർ 2010 എന്ന് 

രേഖപ്പെടുത്തിയിരിക്കണം. 
2. പരസ്യലേലം നടത്തിയശേഷം അപ്പോൾ ഹാജരുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ടെണ്ടറിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത 
ആളിന്റെ പേരിൽ ലേലം/ ടെണ്ടർ താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിര ത ദ വ്യം 
അപ്പോൾ തന്നെ മടക്കി നൽകുന്നതുമാണ്. ദർഘാസുകൾ 
സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അവകാശമുണ്ടായിരിക്കുകയുള്ളൂ. 


ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 2- 2010, 1 മണി വരെ. 


Gaz. No. 3 /2010/DTP (Agriculture ). 


14 


KERALA GAZETTE 


[ PART III 


3. ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തിയാലുടൻ 14. ലേലം/ ടെണ്ടർ മാറ്റി വയ്ക്കുന്നതിനും കാരണം 
ടിയാൾ മൊത്തം തുകയുടെ മൂന്നിലൊന്ന് തുക കാണിക്കാതെ നിരാകരിക്കുന്നതിനും ഉള്ള അധികാരം 
( നിരതദ്രവ്യം ഒഴികെ) അന്നുതന്നെ ഓഫീസിൽ 

ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
അടക്കേണ്ടതും ബാക്കി തുക ലേല | ടെണ്ടറിന് 

- 15. സർക്കാർ ലേലത്തിനും ടെണ്ടറിനുമുള്ള എല്ലാ 
മേലധികാരിയുടെ അംഗീകാരം ലഭിച്ചതായി അറിയിപ്പുകിട്ടി 

പൊതുനിബന്ധനകളും ഇതിനും ബാധകമാണ്. 
7 ദിവസത്തിനകം ഫാം ഓഫീസിൽ അടച്ച് രസീത് 
കൈപ്പറ്റേണ്ടതുമാണ്. ഇതിൽ വീഴ്ചവരുത്തിയാൽ അടച്ച 

-- 16. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം 
തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം 

ഓഫീസിൽനിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 
നടത്തുന്നതുമായിരിക്കും. 
ആദ്യലേലക്കാരന്റെ വീഴ്ച്ചകൊണ്ട് പുനർ ലേലം 

ജില്ലാ കൃഷിഫാം, 

- ( ഒപ്പ്) 
നടത്തേണ്ടിവന്നാൽ സർക്കാരിന് നഷ്ടമുണ്ടായാൽ റവന്യൂ 

അഞ്ചൽ, കോട്ടുക്കൽ. 

സൂപ്രണ്ട്. 
റിക്കവറി നിയമപ്രകാരം ആദ്യലേലക്കാരനിൽനിന്ന് നഷ്ടം 
ഈടാക്കുന്നതാണ്. ലാഭമാണ്ഉണ്ടാകുന്നതെങ്കിൽ അതിൽ 

ടെണ്ടർ/ ലേല പരസ്യം 
ആദ്യ ലേലക്കാരന് യാതൊരു അവകാശ വും 
ഉണ്ടായിരിക്കുന്നതല്ല. 

നമ്പർ സി . 553/ 2009. 

2009 ഡിസംബർ 21. 
5. ലേലക്കാരൻ മൊത്തം തുകയും അടച്ചതിനുശേഷം സ്വന്തം 

2009 - 10 വർഷത്തിൽ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിലെ 
പേരിൽ വാങ്ങിയ 50 രൂപയുടെമുദ്രപത്രത്തിൽ എഗ്രിമെന്റ് 

295 കായ്ഫലമുള്ള കശുമാവുകളിൽനിന്നും ആദായം എടുക്കുന്ന 
എഴുതി നൽകേണ്ടതാണ്. അതിനുശേഷം മാത്രമേ 

തിനുള്ള അവകാശം ടെണ്ടർ/ ലേലം അടിസ്ഥാനത്തിൽ നൽകു 
കശുവണ്ടി ശേഖരിക്കുന്നതിന് അനുവദിക്കുകയുള്ളു. 

വാൻ തീരുമാനിച്ചിരിക്കുന്നു . ടെണ്ടർ / ലേലം ഫാം ആഫീസിൽ 
6. ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ നിരതദ്രവ്യം വച്ച് 30 - 1 — 2010 ഉച്ചയ് ക്ക് 2 . 30 - ന് പര സ്യ മായി 

ഡിമാന്റ് ഡ്രാഫ്റ്റായി നൽകേണ്ടതും ആയത് സെക്യൂരിറ്റി നടത്തുന്നതാണ്. 
ഡെപ്പോസിറ്റായി കണക്കാക്കുന്നതും വേലക്കാരന്റെ ഭാഗത്ത് 

നിബന്ധനകൾ 
നിന്ന് നിബന്ധനകൾക്ക് ലംഘനംഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ടാൽ 
ലേലത്തിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് ഡെപ്പോസിറ്റ് 

- 1. സീൽ ചെയ്ത ടെണ്ടറുകൾ 29 -1- 2010 - ന് 4 മണിവരെ 
തിരികെ നൽകുന്നതുമാണ്. 

ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
7 . ലേലക്കാരനും അയാൾ നിർദ്ദേശിക്കുന്ന 15 ആളുകൾക്കും 

2. ടെണ്ടർ ഫോമുകൾ ഈ ആഫീസിൽ നിന്നും എല്ലാ 
ലേലകാലാവധി തീരുംവരെ ഫാമിൽ നിന്ന് കശുവണ്ടി 

പ്രവൃത്തി ദിവസവും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോമിന്റെ വില 
ശേഖരിക്കുന്നതിനും കൊണ്ടു പോകുന്നതിനുമുള്ള 

അസ്സലിന് 400 രൂപയും പകർപ്പിന് 200 രൂപ യു മാ ണ് 
അനുവാദം ഉണ്ട്. 

( നികുതികൾ പുറമെ). 
8. മുൻകൂട്ടി നിർദ്ദേശിക്കുന്ന ആളുകളെ അല്ലാതെ മറ്റാരെയും 

3. ടെണ്ടർ കവറിനുമുകളിൽ ചുങ്കത്തറ ജില്ലാ കൃഷി 
കശുവണ്ടി ശേഖരിക്കാൻ അനുവദിക്കുന്നതല്ല . 

തോട്ടത്തിലെ 2009- 10 വർഷത്തിലെ കശുവണ്ടി ശേഖരിക്കുന്നതി 

നുള്ള ടെണ്ടർ എന്നെഴുതി സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
- കശുവണ്ടി ശേഖരിക്കുമ്പോൾ ഫാമിന്റെ കൃഷികൾക്കോ 

ചുങ്കത്തറ എന്ന വിലാസത്തിൽ സമർപ്പിച്ചിരിക്കണം. 
മറ്റു വസ്തുവകകൾക്കോ യാതൊരുവിധ നഷ്ടവും 
ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്രകാരം ഉണ്ടാകുന്ന എല്ലാ 

- 4 . ടെണ്ടർ/ ലേല ത്തിൽ പങ്കെടുക്കു ന്ന വർ 500 രൂപ 
കഷ്ടനഷ്ടങ്ങൾക്കും ലേലക്കാരൻ പൂർണ്ണ ഉത്തരവാദി 

നിരതദ്രവ്യം അടക്കേണ്ടതാണ്. ടെണ്ടറിൽ കശുവണ്ടിയുടെ വില 
ആയിരിക്കുന്നതാണ്. ലേല കാലാവധി സമയത്ത് 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
ലേലക്കാരനും കശുവണ്ടി സൂക്ഷിക്കുന്നവനും സ്വന്തമായി - 5 . ടെണ്ടറുകൾ 30 - 1 - 2010 - ന് 2 .30 - ന് ജില്ലാ കൃഷി 
ആളുകളെ നിയമിക്കുന്നുണ്ടെങ്കിൽ ആയതിന് രേഖാമൂലം തോട്ടത്തിൽവച്ച് തുറക്കു ന്ന താ യി രി ക്കും . അതി നു മുമ്പ് 
സൂപ്രണ്ടിന്റെ അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 

പരസ്യലേലവും ഉണ്ടായിരിക്കും. 
10. ലേലക്കാരൻ ദിവസേന ശേഖരിക്കുന്ന കശുവണ്ടിയുടെ - 6. ടെണ്ടറിലോ ലേലത്തിലോ ഏതിലാണ് കൂടുതൽ തുക 
തൂക്കം ഫാം ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 

വാഗ്ദാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ടെണ്ടർ / ലേലം താല്ക്കാ 
11. ഫാമിൽനിന്നും ശേഖരിക്കുന്ന കശുവണ്ടി ഗവൺമെന്റ് 

ലിക മായി ഉറപ്പിക്കു ന്നതും അംഗീകാ ര ത്തി നായി ജില്ലാ 
അംഗീകൃത സ്ഥാപനങ്ങൾക്കോ വ്യാപാരികൾ ക്കോ 

പഞ്ചായത്തിൽ സമർപ്പിക്കുന്നതുമാണ്. താൽക്കാലികമായി 

ടെണ്ടർ/ ലേലം ഉറപ്പിച്ച ഉടൻതന്നെ യഥാർത്ഥ വില യുടെ 
നൽകുവാൻ ലേലക്കാരൻ ബാധ്യസ്ഥനായിരിക്കും. 

മൂന്നിലൊന്ന് ഭാഗം സർക്കാരിലേക്ക് അടക്കേണ്ടതാണ്. 
12 . - ഫാം വസ്തുവകകൾ സൂക്ഷിക്കുന്നതിന് ഇപ്പോഴുള്ള 
സം രക്ഷണ നടപടികൾ ലേലകാലാവധി സമയത്ത് 

- 7. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ച വിവരം 
ഉണ്ടായിരിക്കുന്നതാണ്. 

അറിയിച്ചാൽ 7 ദിവസത്തികനം ബാക്കിയുള്ള മുഴുവൻ തുകയും 

ഫാം ഓഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്തേണ്ട താ ണ്. 
13 . കശുമാവ് തോട്ടത്തിൽ തീ പിടുത്തം ഉണ്ടാകാതെ വിളവെടുത്ത സാധനങ്ങൾ ഫാം ഓഫീസിൽ അളവ് തൂക്കം 

നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ലേലക്കാരിൽ രേഖ പ്പെടുത്തി സൂപ ണ്ടിന്റെ അ നു മ തി യോടെ 
നിക്ഷിപ്തമാണ്. 

കൊണ്ടുപോകാവുന്നതാണ്. 


9 . 


19th JAN . 2010 ] 


AGRICULTURE DEPARTMENT 


- 8. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ / ലേലക്കാരിൽ - 7 ദിവസത്തിനകം അടച്ച് നാളീകേരം സ്വന്തം ചെലവിൽ 
നിന്നും ഫാമിന് വല്ല നാശ നഷ്ടവും വന്നാൽ പരിപൂർണ്ണ ഫാമിൽനിന്നും തൊണ്ടോടുകൂടി നീക്കം ചെയ്യേണ്ടതുമാണ്. 
ഉത്ത ര വാ ദി യാ കു മെന്നും മേൽ നട പടികൾക്ക് നാളീകേരം തെരഞ്ഞെടുക്കുവാൻ യാതൊരു കാരണവശാലും 
വിധേയനാകുന്നതുമാണ്. 

അനുവദിക്കുന്നതല്ല. 
9. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെണ്ടർ / - 7 . സർക്കാരിന്റെ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനോ റദുചെയ്യുന്നതിനോ ഫാം എല്ലാംതന്നെ ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം 
സൂപ്രണ്ടിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

പൊതുഅവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
10 . സാധാരണ സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

പ്രവർത്തിദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ/ 
ഇതിനും ബാധകമാണ്. 

ലേലം നടത്തുന്നതാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 

8. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും നിർത്തലാക്കുന്ന 
ചുങ്കത്തറ, 

സൂപ്രണ്ട്. തിനുമുള്ള പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ 

നിക്ഷിപ്തമായിരിക്കും. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഫാം 
ലഘദർഘാസ്/ ലേലപ്പരസ്യം 

ആഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
നമ്പർ ഡി - 816 / 2009. 

2009 മാർച്ച് 24. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പെരുവണ്ണാമൂഴി പി . ഒ., കൂത്താളി, പെരുവണ്ണാമൂഴി പി . ഒ . 

സൂപ്രണ്ട്. 
ഫാമിൽനിന്നും വിളവെടുപ്പിൽ ലഭിക്കാവുന്ന 5000 എണ്ണം 
നാളീകേരം താഴെ കൊടുത്തിട്ടുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി വില്പന നടത്തുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 

പുനർ ദർഘാസ് പരസ്യം 
ക്ഷണിച്ചുകൊള്ളുന്നു . 
നിബന്ധനകൾ നമ്പർ ഇ . ഇ .(2 ) - 1291/ 2009. 

2009 ഡിസംബർ 28. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട്, ഉത്തരമേഖല 
-- 1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 

- കൃഷി എക്സിക ട്ടീവ് എഞ്ചി നീ യർ താഴെ പറയുന്ന 
ആഫീസിൽ നിന്നും 28 - 1 - 2010 - ന് ( വ്യാഴാഴ്ച ) വൈകിട്ട് 3 
മണിവരെ ലഭിക്കുന്നതാണ്. 

പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുളള പൊതുമരാമത്ത് 

ജല വിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 
2. പൂരിപ്പിച്ച ടെണ്ടറുകൾ 1,000 രൂപ നിരതദ്രവ്യത്തോടൊപ്പം 

പവ്യത്തിയുടെ പേരെഴുതി മുദവച്ച് ക വ റു ക ളിൽ 
സൂ (പണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പി . ഒ ., 

മത്സര സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 29-1- 2010 (വെള്ളിയാഴ്ച ) 

ദർഘാസുകൾ 4- 2- 2010- ന് പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും 
12 മണിവരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ 

അന്നേ ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
സമർപ്പിക്കുന്ന കവറിനുപുറത്ത് നാളീകേര വില്പനയ്ക്കുള്ള 

അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ടെണ്ടർ എന്ന് എഴുതിയിരിക്കണം. നിര തദവ്യം, ഫാം 

സന്നിഹിതരായിട്ടുളള ദർഘാസുകാരു ടെയോ അവരുടെ 
സൂപ്രണ്ടിന്റെ പേരിൽ പേരാമ്പ്രയിൽ മാറാവുന്ന ഡിമാന്റ് 

പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഡ്രാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

ഏതെങ്കിലും കാരണ വശാൽ ടി ദിവസം പൊതു ഒഴിവ് 
3. ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാവരും പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ 
തന്നെ 50 രൂപ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
പേജിൽ പറയുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് ന്നതും തുറക്കുന്നതുമായിരിക്കും. 
ഒപ്പിട്ടുതരേണ്ടതാണ്. എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ 
യതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
-- 4. 29 - 1- 2010 - ന് കൃത്യം 3.30 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരെ 

- അടങ്കൽ തുകയും 
ഉൾപ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും അതിനുശേഷം 
ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും - 1 ഇഇ ( 2 ) / 1291 / 2009 - പാലക്കാട് ജില്ലയിലെ 
കൂടിയ നിരക്ക്, തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ 

നെല്ലിയാമ്പതി ഓറഞ്ച് & വെജിറ്റബിൾ 
അംഗീകാരത്തിനു വിധേയമായി താല് ക്കാലികമായി 

ഫാമിലെ മറ്റത്തുപാടി, കൈകാട്ടി പാടി 
സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം 

എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ 
അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 

ക്വാർട്ടേഴ്സിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 
രൂപ 10 ,35, 000 

| 25 ,900 
5. ടെണ്ടറിൽ 1,000 നാളീകേരത്തിന്റെ വില എത്രയെന്ന് 
അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 

ഇഇ (2)/ 1291 ( ബി)/ 2009 - നെല്ലിയാമ്പതി ഓറഞ്ച് & 
- 6. ടെണ്ടർ/ ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെ 

വെജിറ്റബിൾ ഫാമിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ 
മൂന്നിൽ ഒരു ഭാഗം തുക അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും 

കളുടെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 

രൂപ 3,85,000 
ബാക്കിത്തുക ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 

- 9 ,700 


|N 


KERALA GAZETTE 


[PART III 


ദർഘാസ് ( പമാണ ത്തിന്റെ വില കമ ന മ്പർ 1- ന് നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ 
രൂപ 1,600 + വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 800 + വി . നി. 

പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്ററ്/ 

ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റ് ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി 
പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 4 മാസം. 

സമർപ്പിക്കേ ണ്ട താ ണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ ക്കു മ്പോൾ 50 രൂപ മുദ്രപത്ര ത്തിൽ ഒരു പിലി മി നറി 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 4-2- 2010 എഗി മെ ന്റ് കൂടിവയ് ക്കേ ണ്ട താ ണ് . ദർഘാസുകളെ 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി ഇതിനും ബാധകമാണ്. 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം കൃഷിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ( ഒപ്പ്) 
ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു റീജിയണൽ ആഫീസ്, 

എക്സിക്യൂട്ടീവ് 
മാ കുന്നു . ദർഘാസ് ( പമാ ണ ത്തിന്റെ വില യാതൊരു പുതിയറ , പി. ഒ., 

എഞ്ചിനീയർ. 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . അംഗീകൃത ബാങ്കിൽ കോഴിക്കോട്- 4. 

(കൃഷി). 


